Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





ത്ന ചി Reg. No. KL/TV(NY/634/2018-20 


2020 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 


തിരുവനന്തപുരം, 
വാല്യം 9 ചൊവ്വ ൦2 ൨0 2020 നമ്പര്‍ 
1196 വൃശ്ചികം 30 49 
Vol. IX Thiravananthapuram, 30th Vrischikam 1196 No, 
Tuesday 1942 അഗഗഹായനം 24 


24th Agrahayana 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8567 





(5) 


നമ്പര്‍ സി2-53ടട/2020. 2020 സെപ്റ്റംബര്‍ 3. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ വാഴപ്പള്ളി കിഴക്ക്‌ വില്ലേജില്‍ 
മൂട്ടിത്തറ വീട്ടില്‍ കിഷോര്‍, എം. ബി. അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
സമര്‍പ്പിച്ച അപേഷയിന്‍മേല്‍ വാഴപ്പള്ളി കിഴക്ക്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ അപേക്ഷകന്റെ 
പിതാവ്‌ എം. ആര്‍. ബാലകൃഷ്ണന്‍ 13-12-2014-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു. പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ല. പരേതന്റെ അവകാശികളായി താഴെ പേര്‍ 
പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശാന്താദേവി ബാലകൃഷ്ണന്‍ ഭാര്യ 71 

2 കിഷോര്‍, എം. ബി. മകന്‍ 53 

3 കനീഷ്‌, എം. ബി. + 51 

4 കവിത ബിനു മകള്‍ 50 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ വാഴപ്പള്ളി കിഴക്ക്‌ വില്ലേജില്‍ 
മൂട്ടിത്തറ വീട്ടില്‍ പരേതനായ എം. ആര്‍. ബാലകൃഷ്ണന്‍ 
എന്നയാളുടെ നിയമപരമായ അവകാശികളായി മേല്‍പ്പറഞ്ഞവര്‍ 
മാത്രമാണുള്ളതെന്ന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ചങ്ങനാശ്ശേരി തഹശീല്‍ദാര്‍ മുന്‍പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ സി2-6807/2020. 2020 ഒക്ടോബര്‍ 30. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ ചങ്ങനാശ്ശേരി വില്ലേജില്‍ 
അങ്ങാടി ഭാഗത്ത്‌ ചെന്നിക്കര വീട്ടില്‍ കൂഞ്ഞമ്മ തോമസ്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ചങ്ങനാശ്ശേരി വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ അപേക്ഷകയുടെ ഭര്‍ത്താവ്‌ സി. എഫ്‌. തോമസ്‌ 
27-9-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു. പരേതന്റെ 
മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ അവകാശികളായി 
താഴെ പേര്‍ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നറിയൂന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കുഞ്ഞമ്മ തോമസ്‌ ഭാര്യ 70 
2 സൈജു തോമസ്‌ മകന്‍ 50 
3 സിനി തോമസ്‌ മകള്‍ 48 
4 അനു തോമസ്‌ ം 43 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ ചങ്ങനാശ്ശേരി വില്ലേജില്‍ 
അങ്ങാടി ഭാഗത്ത്‌ ചെന്നിക്കര വീട്ടില്‍ പരേതനായ 
സി. എഫ്‌. തോമസ്‌ എന്നയാളുടെ നിയമപരമായ 
അവകാശികളായി മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണുള്ളതെന്ന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ .പസിദ്ധപ്പെ ടുത്തി 30 ദിവസത്തിനകം 
ചങ്ങനാശ്ശേരി തഹശീല്‍ദാര്‍ മുന്‍പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
ചങ്ങനാശ്ശേരി. 


(ഒപ്പ) 


തഹശീൽദാർ. 


93 


Vaikom Taluk 
പരസ്യം 


() 


നമ്പര്‍ സി1-5881/2020. 2020 ആഗസ്റ്റ്‌ 27. 


വൈക്കം താലൂക്കില്‍ വെള്ളൂര്‍ വില്ലേജില്‍ മേവെള്ളൂര്‍ 
കരയില്‍ ആഗശാലയില്‍ വീട്ടില്‍ ചാക്കോച്ചന്‍, എ. എം. 
8-2-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള 
വസ്തു, ബാങ്ക: സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ ഏലിയാമ്മ ചാക്കോച്ചന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ വെള്ളൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ ടിയാന്‍ 9-2-2020-ല്‍ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 3 (മൂന്ന്‌) 
പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഏലിയാമ്മ ചാക്കോച്ചന്‍ ഭാര്യ 58 
2 എല്‍മിമോള്‍ ചാക്കോച്ചന്‍ മകള്‍ 23 


3 ഇമ്മാനുവല്‍ എബിന്‍ ചാക്കോച്ചന്‍ മകന്‍ 22 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി മേല്‍ വിവരിച്ച 1 മുതല്‍ 3 വരെയുള്ളവരെ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി1-6095/2020. 2020 ആഗസ്റ്റ്‌ 27. 


വൈക്കം താലൂക്കില്‍ മുളക്കുളം വില്ലേജില്‍ അവര്‍മ്മ 
കരയില്‍ കുരവേലില്‍ വീട്ടില്‍ അരുണ്‍രാജ്‌ 3-6-2020-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ അനന്തരാവകാശ 
സാക്ഷ്യപ്രതം മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
പിതാവ്‌ സജീവ്‌, കെ. കെ. നല്‍കിയ അപേക്ഷയിന്മേല്‍ 
മുള ക്കുളം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ അരുണ്‍രാജ്‌ 
3-6-2020-ാ൦ തീയതി അവിവാഹിതനും സന്താനരഹിതനുമായി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശിയായി താഴെ 
വിവരിക്കുന്ന ഒരാള്‍ മാത്രമാണ്‌ ഉള്ളതെന്നും അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
സുലോചന സജീവ്‌ മാതാവ്‌ 58 


8568 


KERALA GAZETTE 





പരേതന്റെ പിതാവ്‌ സജീവ്‌, കെ. കെ., മാതാവ്‌ 
സുലോചന സജീവ്‌ എന്നിവര്‍ ജീവിച്ചിരിക്കുന്നു. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശിയായി മേല്‍ വിവരിച്ച മാതാവ്‌ സുലോചന സജീവ്‌ 
മാത്രമാണെന്ന്‌ പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ സി1-6066/2020. 2020 ആഗസ്റ്റ്‌ 27. 


വൈക്കം താലൂക്കില്‍ ഞീഴൂര്‍ വില്ലേജില്‍ ഞീഴൂര്‍ 
കരയില്‍ ചൂരക്കാട്ടേല്‍ വീട്ടില്‍ അപ്പു, വി. എം. 29-5-2019-ലും 
ഭാര്യ ലീല അപ്പു 18-12-2016-ലും മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാളുകളുടെ അനന്തരാവകാശ സാക്ഷ്യ പ്രതം മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ 
പരേതരുടെ മക്കള്‍ അനുമോള്‍, സി. എ., ആശാമോള്‍ അപ്പു 
എന്നിവര്‍ നല്‍കിയ അപേക്ഷയിന്മേല്‍ ഞീഴൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ അപ്പു, വി. എം. 29-5-2019-ലും ഭാരൃ 
ലീല അപ്പു 18-12-2016-ലും മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
ടിയാളുകളുടെ അവകാശികളായി താഴെ വിവരിക്കുന്ന 2 (രണ്ട്‌) 
പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനുമോള്‍, സി. എ. മകള്‍ 34 
2 ആശാമോള്‍ അപ്പു + 28 


പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതരുടെ നിയമാനുസൃത 
അവകാശികളായി 1-൦ 2-ം കക്ഷികള്‍ മാത്രമാണെന്ന്‌ പരിഗണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
വൈക്കം തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 


(4) 


നമ്പര്‍ സി1-ട996/2020. 2020 ആഗസ്റ്റ്‌ 27. 


വൈക്കം താലൂക്കില്‍ ഞീഴൂര്‍ വില്ലേജില്‍ കാട്ടാമ്പാക്ക്‌ 
കരയില്‍ ഗോപി വിലാസ്‌ വീട്ടില്‍ ജി. എന്‍. രാമചന്ദ്രന്‍ നായര്‍ 
7-5-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷൃപ്രതം മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കായി 
അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ മകള്‍ 
അശ്വതി, ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ഞീഴൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 7-9-2020-ല്‍ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 2 (രണ്ട്‌) പേര്‍ മാഠരതമാണുള്ളതെന്നും 
അറിയുന്നു. 


94. 


[Parr III 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആര്‍. രാധാമണി ഭാര്യ 70 
2 അശ്വതി, ആര്‍. മകള്‍ 44 


(അശ്വതി പ്രമോദ്‌) 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി മേല്‍ വിവരിച്ച 1-൦ 2-0 കക്ഷികള്‍ 
മാത്രമാണെന്ന്‌ പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 
(5) 
നമ്പര്‍ സി1-5940/2020. 2020 ആഗസ്റ്റ്‌ 27. 


വൈക്കം താലൂക്കില്‍ കുലശേഖരമംഗലം വില്ലേജില്‍ 
വീട്ടില്‍ 
കെ. കെ. ഈസേപ്പ്‌ 7-4-2012-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 


മറവന്‍തുരുത്ത്‌ കരയില്‍ കുന്നപ്പള്ളില്‍ 
ടിയാന്റെ പേരിലുള്ള വസ്തു, ബാങ്ക്‌ സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ ആവശുങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ 
പരേതന്റെ ഭാരൃ ശോശാമ്മ ഓഈസേഫ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ കുലശേഖരമംഗലം, മണകുന്നം, കുന്നത്തുനാട്‌ 
വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 7-4-2012-ല്‍ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 


വിവരിക്കുന്ന 4 (നാല്‌) പേര്‍ മഠ്രതമാണുള്ളതെന്നും 


അറിയുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ശോശാമ്മ ഓസേഫ്‌ ഭാര്യ 68 
2 ദീപ ഓസേഫ്‌ മകള്‍ 45 
3 ദീപ്തി എം. ഓസേഫ്‌ > 42 
4 Blo} BDEMoH മകന്‍ 38 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി മേല്‍ വിവരിച്ച 1 മുതല്‍ 4 വരെയുള്ളവരെ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8569 





6) 


നമ്പര്‍ സി1-ട882/2020. 2020 ആഗസ്റ്റ്‌ 27. 


വൈക്കം താലൂക്കില്‍ വെള്ളൂര്‍ വില്ലേജില്‍ വരിക്കാംകുന്ന്‌ 
കരയില്‍ കോട്ടപ്പുറം വീട്ടില്‍ ബാലച്ച്ര്രന്‍, കെ. 4-7-2020-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള സര്‍വ്വീസ്‌ 
ആനുകൂല്യം ലഭിക്കുന്നതിനും വസ്തു, ബാങ്ക, മറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ സരസ്വതി സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ വെള്ളൂര്‍, പള്ളിപ്പുറം വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ ടിയാന്‍ 4-7-2020-ല്‍ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 4 (നാല) 
പേര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സരസ്വതി ഭാര്യ 64 
2 അനില്‍കുമാര്‍ മകന്‍ 46 
3 ദില്‍ക്ലാല്‍, കെ. ബി. » 44 
4 അമ്പിളി, കെ. ബി. മകള്‍ 40 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി മേല്‍ വിവരിച്ച 1 മുതല്‍ 4 വരെയുള്ളവരെ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 


പ്രസിദ്ധീകരിച്ച്‌ 30 


ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ സി1-6080/2020. 2020 ആഗസ്റ്റ്‌ 27. 


വൈക്കം താലൂക്കില്‍ വടയാര്‍ വില്ലേജില്‍ അടിയം 
കരയില്‍ കോഴിപ്പള്ളില്‍ വീട്ടില്‍ കെ. എ. മുഹമ്മദ്‌ 13-4-2020-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു, 
ബാങ്ക, ബിസിനസ്സ്‌ സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ 
വിവിധ ആവശ്യങ്ങള്‍ക്കു മായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ച്‌ തരണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ റംല മുഹമ്മദ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ വടയാര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
ടിയാന്‍ 13-4-2020-ല്‍ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന ട (അഞ്ച്‌) പേര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 റംല മുഹമ്മദ്‌ ഭാര്യ 66 

2 ഷാജഹാന്‍, കെ. എം. മകന്‍ 47 


3 സുല്‍ഫിക്കര്‍, കെ. എം. [ി 45 


4 സിയാദ്‌, കെ. എം. > 43 
5 സാദത്ത്‌, കെ. എം. > 40 


Gaz. No. 49/2020/DTP (CLR). 


go 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി മേല്‍ വിവരിച്ച 1 മുതല്‍ ൭ വരെയുള്ളവരെ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ സി1-57ാ20/2020. 2020 ആഗസ്റ്റ്‌ 27. 


വൈക്കം താലൂക്കില്‍ വെള്ളൂര്‍ വില്ലേജില്‍ മേവെള്ളൂര്‍ 
കരയില്‍ പാറയില്‍ വീട്ടില്‍ കരുണാകരന്‍ നായര്‍ 
10-1-1990-ലൂം ഭാരൃ രാധാമണിയമ്മ 9-8 -2015-ലും 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാളുകളുടെ അനന്തരാവകാശ 
സാക്ഷ്യ പ്രതം വിവിധ ആവശ്യങ്ങള്‍ക്കായി അനുവദിച്ച്‌ 
തരണമെന്ന്‌ കാണിച്ച്‌ പരേതരുടെ മകന്‍ പ്രദീപ്കുമാര്‍, കെ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ വെള്ളൂര്‍, എടയ്ക്കാട്ടുവയല്‍ 
വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ കരൂണാകരന്‍ നായര്‍ 


10-1-1990-ലൂം ഭാര്യ രാധാമണിയമ്മ 9-8-2015-ലും 
മരണമടഞ്ഞിട്ടുളളതാണെന്നും ടിയാളുകളുടെ അവകാശികളായി 


താഴെ വിവരിക്കുന്ന 3 (മൂന്ന്‌) പേര്‍ മാര്രമാണുള്ളതെന്നും 


അറിയുന്നു. 
ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രദീപ്‌ കുമാര്‍, കെ. മകന്‍ 58 
2 പ്രമീള, പി. ആര്‍. മകള്‍ 54 


3 പ്രേമലത, പി. കെ. 51 


പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ടി ആവശ്ൃത്തിലേക്കായി പരേതരുടെ നിയമാനുസൃത 
അവകാശികളായി മേല്‍ വിവരിച്ച 1 മുതല്‍ 3 വരെയുള്ളവരെ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 


8570 KERALA GAZETTE 





(9) 


നമ്പര്‍ സി1-60906/2020. 2020 ആഗസ്റ്റ്‌ 27. 


വൈക്കം താലൂക്കില്‍ കുലശേഖരമംഗലം വില്ലേജില്‍ 
ഇടവട്ടം കരയില്‍ വടക്കേകുറ്റ്‌ വീട്ടില്‍ രാജശേഖരന്‍ നായര്‍ 
(രാജശേഖരന്‍, എസ്‌.) 20-2-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാന്റെ പേരില്‍ ലഭിക്കു വാനുള്ള ചോയിസ്‌ സ്‌കൂളിലെ 
ഥാറ്റുവിറ്റി ലഭിക്കുന്നതിനും ബാങ്ക, വസ്തു സംബന്ധിച്ച 
ആവശ്യങ്ങള്‍ക്കും മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
ഭാര്യ ഷൈന, എസ്‌. പി. നല്‍കിയ അപേക്ഷയിന്മേല്‍ 
കുലശേഖരമംഗലം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ ടിയാന്‍ 20-2-2020-ല്‍ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 4 (നാല്‌) പേര്‍ മാഠ്രതമാണുള്ളതെന്നും 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷൈന, എസ്‌. പി. ഭാര്യ 40 
(ഷൈന രാജശേഖരന്‍) 
2 അര്‍ജുന്‍ രാജ്‌ മകന്‍ 16 
3 അര്‍ച്ചന രാജശേഖരന്‍ മകള്‍ 13 


4 ച്ന്്രമതി മാതാവ്‌ 78 


പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ ടി 
ആവശ്ൃത്തിലേക്കായി പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി മേല്‍ വിവരിച്ച 1 മൂതല്‍ 4 വരെയുള്ളവരെ 
പരിഗണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ച്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം വൈക്കം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന പരാതികള്‍ 


പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (ഒപ്പ) 


വൈക്കം. തഹശീൽദാർ. 


Kanjirappally Taluk 


പരസ്യം 
() 


നമ്പര്‍ സി2-4873/2020. 2020 നവംബര്‍ 4. 


കാഞ്ഞിരപ്പള്ളി താലൂക്കില്‍ ചിറക്കടവ്‌ വില്ലേജില്‍ 
പൊന്‍കുന്നം പി. ഒ.-യില്‍ ബിസ്മി മന്‍സിലില്‍ 
പി. എ. മൂഹമ്മദ്‌ ബഷീര്‍ എന്നയാള്‍ 11-9-2020-ല്‍ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി 
ഹാജരാക്കുന്നതിന്‌ പരേതന്റെ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കണമെന്നും കാണിച്ച്‌ ടിയാന്റെ മകന്‍ 


അനന്തരാവകാശ 


അനീഷ്‌ പി. ബഷീര്‍, ബിസ്മി മന്‍സില്‍, പൊന്‍കുന്നം പി. ഒ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ചിറക്കടവ്‌ വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അനന്തരാവകാശികള്‍ താഴെ പേര്‍ ചേര്‍ത്തിട്ടുള്ളവര്‍ 
മാര്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


[Parr III 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷെരീഫ ബീവി മാതാവ്‌ 95 
2 ജമീല ബഷീര്‍ ഭാര്യ 70 
3 അനീഷ്‌ പി. ബഷീര്‍ മകന്‍ 42 
4 അനു ഫിറോസ്‌ മകള്‍ 40 
5 ആഷിക്‌ ബഷീര്‍ മകന്‍ 36 


പരേതന്റെ പിതാവ്‌ മരണപ്പെട്ടുപോയിട്ടുള്ള താണ്‌. 
മേല്‍ പറഞ്ഞരിക്കുന്നവരാണ്‌ പരേതന്റെ അനന്തരാവകാശികള്‍ 
എന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം കാഞ്ഞിരപ്പള്ളി 
തഹശീല്‍ദാര്‍ക്ക്‌ രേഖാമൂലം നേരിട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 
തപാലിലോ 


നിശ്ചിത തീയതിക്കുശേഷമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി2-3066/2020. 2020 സെപ്റ്റംബര്‍ 9. 


കാഞ്ഞിരപ്പള്ളി താലൂക്കില്‍ മണിമല വില്ലേജില്‍ 
കറിക്കാട്ടൂര്‍ പി.ഒ.-യില്‍ നല്ല്ലേപ്പറമ്പില്‍ വിട്ടില്‍ 
സെബാസ്റ്റ്യന്‍, എന്‍. സി. എന്നയാള്‍ 28-5-2020-ല്‍ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും വിവിധ സര്‍ക്കാര്‍ 
ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിന്‌ പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കണമെന്നും കാണിച്ച്‌ 
ടിയാന്റെ ഭാരൃ ലിന്‍സി തോമസ്‌, നല്ലേപ്പറമ്പില്‍ വീട്‌, 
കറിക്കാട്ടൂര്‍ പി. ഒ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ മണിമല 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പേര്‌ 


ചേര്‍ത്തിട്ടുള്ളവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലിന്‍സി തോമസ്‌ ഭാര്യ 39 
2 അലന്‍ സെബാസ്റ്്രന്‍ മകന്‍ 10 
പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 
6D 


മേല്‍ പറഞ്ഞരിക്കുന്നവരാണ്‌ പരേതന്റെ അനന്തരാവകാശികള്‍ 
എന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം കാഞ്ഞിരപ്പള്ളി 


തഹശീല്‍ദാര്‍ക്ക്‌ രേഖാമൂലം നേരിട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 


നിശ്ചിത തീയതിക്കുശേഷമോ തപാലിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ) 
കാഞ്ഞിരപ്പള്ളി. തഹശീൽദാർ. 


